4 


കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 
വിജ്ഞാനോത്സവം 1991-92 


മേഖലാതലം 
രണ്ടാം ഭാഗം 


യു.പി.വിഭാഗം ചോദ്യങ്ങള്‍ 


7-12-91 സമയം 1 മണിക്കൂര്‍ 


ശനി മാര്‍ക്ക്‌ 30. 


ആകെ 30 മാര്‍ക്കിനുള്ള 22 ചോദ്യങ്ങളാണ്‌ ഈ വിഭാഗത്തിലുള്ളത്‌. 

ചോദ്യങ്ങളോടൊപ്പം ഉത്തരമെഴുതാനുള്ള സ്ഥലവും ഉണ്ട്‌. ആ സ്ഥലത്തു 
തന്നെ ഉത്തരമെഴുതാന്‍ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവര്‍ക്കും ചോദ്യപേപ്പര്‍ 
ലഭിച്ച ശേഷം ക്വിസ്‌ മാസ്റ്റര്‍ ഓരോ ചോദ്യങ്ങളായി വായിക്കും. നിശ്ചിത 
സമയത്തിനകം ഉത്തരമെഴുതണം. പേന/പെന്‍സില്‍ താഴെ വച്ചശേഷം 
എഴുതിയ ഉത്തരം ഏതാനും പേര്‍ക്ക്‌ പറയാം. ക്വിസ്മാസ്റ്റര്‍ ശരിയുത്തരം 
പറഞ്ഞ ശേഷം അധ്യാപകര്‍ ഓരോരുത്തരുടേയും ഉത്തരം പരിശോധിക്കും. 
നമ്പര്‍ക്രമത്തില്‍ ശരിംതെറ്റുകള്‍ പറയുമ്പോള്‍ സ്ക്റോറര്‍ സ്ക്കോര്‍ ബോര്‍ഡില്‍ 
മാര്‍ക്കു ചേര്‍ക്കും. 

.1 മുതല്‍ 16 വരെ ചോദ്യങ്ങള്‍ക്ക്‌  . “റുവീതവും 17 മുതല്‍ 21 

വരെ, ചോദ്യങ്ങള്‍ക്ക്‌ 2 മാര്‍ക്കുവീതവും 2 -ാമത്തെ ചോദ്യത്തിന്‌ 4 

മാര്‍ക്കുമാണ്‌ ഉള്ളത്‌. 

ചോദ്യം ചോദിക്കാനും ഉത്തരം എഏഴതാന്നകുടി 1 മുതല്‍ 16 വരെ 

ചോദ്യങ്ങള്‍ക്ക്‌ 3 മിനുട്ടുവീതവും 17 മൂതല്‍ 20 വരെ ചോദ്യങ്ങള്‍ക്ക്‌ 

6 മിനിട്ടുവീതവും 21,22 ചോദ്യങ്ങള്‍ക്കു യഥാക്രമം 8,10 മിനുട്ടു 

വീതവും അനുവദിക്കാം. സ്ത ്ില്‍ മാര്‍ക്കു ചേര്‍ക്കാനുള്ള 

സമയം ഇതിനുപുറമെയാണ്‌. 


1 മുതല്‍ 6 വരെ ചോദ്യങ്ങള്‍ക്ക്‌ ബ്രാക്കറ്റില്‍നിന്ന്‌ ശരിയ 
ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക. 


ര) വാതകബലൂണുകള്‍ ഇന്നും ധാരാളമായി പഠനങ്ങള്‍ക്കും ഗവേഷണ 

ങ്ങള്‍ക്കും ഉപയോഗിച്ചുവരുന്നു. അവ ഏറ്റവും കൂടുതല്‍ ഉപയോഗി 
ക്കപ്പെടുന്നത്‌ ഏതുരംഗത്താണ്‌? 2 ഴ്‌ 
(കാലാവസ്ഥാ പഠനങ്ങള്‍,” ബഹിരാകാശ ഗവേഷണം, യൂദ്ധഗവേ 5) 
ഷണം, ഭൂവിദവ പഠനങ്ങള്‍? 


ഒരു ടാങ്കില്‍ നിറച്ചുവെച്ചിരിക്കുന്ന വെള്ളം വല്ലാതെ കലങ്ങിയിരിക്കുന്നു. 
അതു വേഗത്തില്‍ തെളിഞ്ഞുകിട്ടാന്‍ താഴെപ്പറയുന്നവയില്‍ ഏതു 
രാസവസ്തുവാണ്‌ നിങ്ങള്‍ ഉപയോഗിക്കുക? 

(കാസ്റ്റിക്ക്‌ സോഡ, കാസ്റ്റിക്‌ പൊട്ടാഷ്‌, പൊട്ടാഷ്‌ ആലം, പൊട്ടാസ്യം 
പെര്‍മാംഗനേറ്റ്‌) 


ലോകജനസംഖ്യ ഇപ്പോള്‍ ഏകദേശം എത്രകോടി വരും? 
(100, 300, 500; 700) 


രാത്രി സമയത്ത്‌ തെളിഞ്ഞ ആകാശത്ത്‌ വെറും കണ്ണുകൊണ്ട്‌ 
ഏകദേശം എത്ര നക്ഷത്രങ്ങളെ കാണാന്‍ കഴിയും? 


(നാലായിരം, നാല്‍പ്പതിനായിരം, നാലുലക്ഷം) റി 
ഉത്തരം ................. കടട 
ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു അക്ഷാംശരേഖയാണ്‌ 
(ഭൂമധ്യരേഖ, ഉത്തരായനരേഖ, ദക്ഷിണായനരേഖ? 
പി വിം റു റ്റ) 
പ 


വിത്തുമുളയ്ക്കുന്നതിന്‌ ആവശ്യമില്ലാത്ത ഘടകമാണ്‌ 
(സുര്യപകാശം, വായു, ജലം 


7 മുതല്‍ 10 വരെ ചോദ്യങ്ങളില്‍ വിട്ടഭാഗം പൂരിപ്പിക്കുക 


ചിത്രത്തില്‍ കാണുത്‌ കായിക മത്സരങ്ങളിലെ (500115) ഏത്‌ 
' ഇനമാണ്‌? ം 





10. 


11. 


12. 


13. 


14. 


സസ്ൃത്തിന്റെയും ജന്തുവിന്റെയും സ്വഭാവം കാണിക്കുന്ന ഒരു 
ജീവിയാണ്‌... 


സിലിക്കകൊണ്ട്‌ പുറം തോടുള്ള ഒരു ഏകകോശ സസ്യമാണ്‌ 


വിറകുകത്തുമ്പോള്‍  ........ ഈര്‍ജമാണ്‌ 
താപോര്‍ജവും പ്രകാശ ഈര്‍ജവും ആയിമാറുന്നത്‌. 


കേട്ടിട്ടില്ലേ തുടികൊട്ടും കലര്‍-- 
ന്നോട്ടു ചിലമ്പിന്‍ കലമ്പലുകള്‍' 


തുടശ്ശേരി ഗോവിന്ദന്‍നായരുടെ മനോഹരമായ ഒരു കവിതയില്‍ 
നിന്നാണ്‌ ഈ വരികള്‍, ആ കവിതയുടെ പേരെന്താണ്‌? 


കലാരംഗത്ത്‌ അറിയപ്പെടുന്ന ഒരു പേരാണല്ലോ കലാമണ്ഡലം 
കൃഷ്ണന്‍നായരുടേത്‌, ഏതു കലാരുപവുമായി ബന്ധപ്പെട്ടാണ്‌ അദ്ദേഹം 
ഏറെ പ്രശസ്മനായത്‌? 


“അന്ധന്മാര്‍ ആനയെ കണ്ടതുപോലെ'യാണോ നമ്മളില്‍ പലരും 
ഗാന്ധിജിയെ കണ്ടത്‌? പ്രസിദ്ധനായ ഒരു കാര്‍ട്ടൂണിസ്റ്റിന്റെ പ്രസിദ്ധമായ 


ഒരു സൃഷ്ടിയാണ്‌ ചിത്രത്തില്‍. ആ കാര്‍ട്ടൂണിസ്റ്റ്‌ ആരാണെന്നെഴുതുൂ. . 





ജ്യോതിശാസ്ത്രപഠനങ്ങള്‍ക്ക്‌ നോബല്‍ സമ്മാനം നേടിയ ഒരു 
ശാസ്ത്രജ്ഞനാണ്‌ ചിത്രത്തില്‍, അദ്ദേഹത്തിന്റെ പേരെന്താണ്‌? 


15. 


16. 


റിം 





ചിത്രത്തില്‍ കാണുന്ന കലാരൂപം ഏതാണെന്നു മനസ്സിലായല്ലോ? 
ആരാണാ കലാരൂപം ആദ്യം ആവിഷ്കരിച്ചത്‌? 





വംശനാശഭീഷണി നേരിടുന്ന ജന്തുക്കളെയും സസ്യങ്ങളെയും പറ്റി 
യുള്ള വിവരങ്ങള്‍ ആണ്‌ പ്രകൃതി സംരക്ഷണത്തിനായുള്ള ലോകസം 
ഘടനയായ 04 പ്രസിദ്ധീകരിക്കുന്ന 860 ൧0൭8 80ഠ0/-ല്‍ ഉള്ളത്‌. 
അതില്‍ ഏതാനും പച്ചപ്പേജുകള്‍ കൂടി പ്രതൃക്ഷപ്പെട്ടത്‌ പ്രകൃതി 
സ്നേഹികളെ സന്തോഷിപ്പിക്കുന്നുണ്ട്‌. എന്താണ്‌ ആ പേജുകളി 
ലുള്ളത്‌? ം 


രണ്ടു ജന്തുക്കളുടെ പേരുകള്‍ ചുവടെ കൊടുക്കുന്നു. അവ സ്വയം 
സംരക്ഷണത്തിനു സ്വീകരിക്കാറുള്ള പ്രതിരോധരീതി ഉചിതമായ വിധം 
ബ്രാക്കറ്റില്‍നിന്നു തെരഞ്ഞെടുത്ത്‌ ഓരോന്നിനും നേരെ എഴുതുക. 


പ്രുറ്റുപാടുമായി ചേരും വിധം ശരീരത്തിന്റെ നിറം മാറ്റുന്നു, ഒരു - 
പന്തിന്റെ രൂപത്തില്‍ ചുരുളുന്നു, ശക്തിയുള്ള നീണ്ട പിന്‍കാലുകൊണ്ടു 
തൊഴിക്കുന്നു, ഓടി രക്ഷപ്പെടുന്നു? 


18. താഴെപറയുന്ന സംഭവങ്ങള്‍ അവ നടന്ന ക്രമത്തില്‍ എഴുതൂ. സംഭവ 
ങ്ങളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങള്‍ (7.8, €,൧ ഇവാ ശരിയായ 
ക്രമത്തില്‍ എഴുതിയാല്‍ മതി. 


൧. കേരള സംസ്ഥാനം രൂപീകരിച്ചു. 


8. ഹിരോഷിമയില്‍ അമേരിക്ക അണു ബോംബിട്ടു. 


€. മനുഷ്യന്‍ ആദ്യമായി ചന്ദ്രനിലിറങ്ങി. 
ലം 
2. ഗാന്ധിജി ഒരു വര്‍ഗീയ വാദിയുടെ വെടിയേറ്റുമരിച്ചു. വ 
ഗ്‌ 
ഉത്തരം :............... 


19. ചുവടെ കൊടുക്കുന്ന 4 ഗ്രൂപ്പുകളില്‍ ഓരോന്നിലും 4 പേരുകള്‍ വീത 
മുണ്ട്‌, അതില്‍ ഓരോന്ന്‌ ഗ്രൂപ്പില്‍ ചേരാത്തതാണ്‌. ചേരാത്ത പേരുകള്‍ 
അതാതിന്റെ നേര്‍ക്ക്‌ എഴുതൂ. 


൧. ടെലസ്കോപ്പ്‌, സ്റ്റെതയ്ക്ോപ്പ്‌, കാലിഡോയ്റ്ോപ്പ്‌, മീ 
മൈക്രോസ്റ്റോപ്പ്‌. ...............:- റ പ മു 
ൽ ക്രായ്ക്കോപ്പ ം കക ക 
. ഉപ്പ്‌, പഞ്ചസാര, തുരിശ്‌, ടാര്‍, ............... ന; 
പ്പ പ 
0. മൃദംഗം, ചെണ്ട, വയലിന്‍, തബല.................... 
ഡ്‌ 
ഉ. ഗദ്ദര്‍, കേള, പിള്ളവാത്തവയനുകടിം ല്‌ മഃ ു 
ദ്മാതനിടയ, മല്ല, മ ൭൫൭. 


വരയും ടട 

20. താഴെ കൊടുത്തിരിക്കുന്നവയില്‍ ശ്യ പ്രസ്താവന പ്രസ്താവനകള്‍ 

മാത്രം തെരഞ്ഞെടുത്തെഴുതുക, പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന 
അക്ഷരം (൧,,8,0,൧ ഇവാ എഴുതിയാല്‍ മതി. 


൧. പരിസരം മലിനമാക്കുന്നതില്‍ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു 
പക്ഷിയാണ്‌ കാക്ക, ക 


8. കീടങ്ങളെ പ്രകൃത്യാതന്നെയുള്ള അവയുടെ ശ്ര്രുക്കളെ ഉപയോഗിച്ച്‌ 
നിയന്ത്രിക്കുന്നതാണ്‌ സുരക്ഷിതമായ മാര്‍ഗം. 


6. ഭൂമിയില്‍ സമുദ്രങ്ങളുടെ വിസ്തൃതിയും വ്യാപ്തവും വളരെയേറെ 
ആയതുകൊണ്ട്‌ വൃവസായശാലകളിലെ മാലിന്യങ്ങള്‍ സമുദ്രത്തില്‍ 
നിക്ഷേപിക്കുന്നതാണ്‌ നല്ലത്‌. 


ഉ. സമുഹത്തിന്റെ മൊത്തം ആരോഗ്യ സംരക്ഷണത്തില്‍ ചികിത്സയേ 
ക്കാള്‍ പ്രധാനം രോഗ പ്രതിരോധത്തിനാണ്‌ നല്‍കേണ്ടത്‌. 


21. ചുവടെ കൊടുത്തിരിക്കുന്ന മാന്്രിക ചതുരത്തിലെ (14891൦ ടഠ്ുധദ൭) 
വിട്ട സംഖ്യകള്‍ പൂരിപ്പിക്കുക. 


ഗ്‌ 





22 പദപ്രശ്നം -- ചുവടെ തന്നിരിക്കുന്ന സൂചനകളെ ആസ്ത്ദമാക്കി 
ചിത്രത്തില്‍ കാണുന്ന പദപ്രശ്നം പൂരിപ്പിക്കൂ. 


വലത്തോട്ട്‌ : 


1. വെയിലിന്‌ ശക്തിയേറു 
ന്നത്‌ ഇക്കാലത്താണ്‌. 
൫ മാര്‍ക്കോ 
4. ഇതുള്ളവന്‍ മല്ചപുമകഴ്ു 
മത്രെ, (൨ മാര്‍ക്ക്‌) 
5. ലോകാത്ഭുതങ്ങളിലൊന്നാ 
യ ഇത്‌ ചൈനയിലാണ്‌. 
1 മാര്‍ക്ക 
7. മാനത്തെ നക്ഷത്രങ്ങളെ 
ഈ വിധം തിരിച്ചിട്ടുണ്ട്‌. 
മാര്‍ക്ക 

താഴോട്ട്‌ ; 





2. അഭിനയിക്കുന്ന ആള്‍ എന്നര്‍ഥം. (1 മാര്‍ക്കി 

3: കൂടില്‍. (മാര്‍ക്കില്ലാ 

4. ഇനിവേണ്ട എന്നര്‍ഥം. (മാര്‍ക്കില്ലി 

6. ജനിച്ചാല്‍ ഒരിക്കല്‍ ജു സംഭവിക്കും ( മാര്‍ക്ക 


